Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


903 





(6) 


നമ്പര്‍ ag)5-18774/2020. 2020 നവംബര്‍ 4. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പാറശാല വില്ലേജില്‍ 
കരുമാനൂര്‍, നെടുവാന്‍വിള, മച്ചിങ്ങത്തോട്ടം, ആശിഷ്‌ 
വില്ലയില്‍ ലാലി, ജി. മരിച്ചുപോയതിനാല്‍ പരേതയുടെ 
പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ജസ്റ്റിന്‍കുമാര്‍, പി. എല്‍. 
ബോധിപ്പിച്ച അപേക്ഷയിന്‍മേല്‍ പാറശാല, നെയ്യാറ്റിന്‍കര 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍ പ്രകാരം ടിയാള്‍ 1-10-2020-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ജസ്റ്റിന്‍കുമാര്‍, പി. എല്‍. ഭര്‍ത്താവ്‌ 48 
2. ആശിഷാ എല്‍. ജസ്റ്റിന്‍ മകള്‍ 19 
3. ആശിഷ്‌ എല്‍. ജസ്റ്റിന്‍ മകന്‍ 16 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാവ്‌ ജീവിച്ചിരി 
പ്പില്ലായെന്നും പിതാവ്‌ തങ്കമണി ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനര്‍ 
സന്താനം ഒന്നാം കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും 
അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരംപരസ്യം 
ഗസ റ്റില്‍ ര്രസിദ്ധപ്പെ ടുത്തി 3ാദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ag)5-20846/2020. 2020 ഡിസംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
പ്ലാമൂട്ടുക്കട പി. ഒ., പോരന്നൂര്‍, വലിയവിള, പി. ജെ. ഭവനില്‍ 
രാജേഷ്‌കുമാര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
അപകട ഇന്‍ഷുറന്‍സ്‌ തുക കൈപ്പറ്റുന്നതിനുവേണ്ടിയും 
മറ്റാവശ്ൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ഷൈനി, ആര്‍. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ചെങ്കല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡില്‍ പ്രകാരം 


ടിയാന്‍ 6-5-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 

വയസ്‌ 
1. ഷൈനി, ആര്‍. ഭാര്യ 34 
2, വിഷ്ണു, ആര്‍. മകന്‍ 9 
3. ആദിത്യന്‍, ആര്‍. [ഴി 8 
4. ജാനകി, പി. മാതാവ്‌ 64 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ ജീവിച്ചി 
പ്പില്ലായെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും 
ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


45 


(8) 


നമ്പര്‍ ag)1-19234/2020. 2020 നവംബര്‍ 13. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ ഭഗവതിനട 
പി. ഒ., ഭഗവതിനട, ലക്ഷ്മി നിവാസില്‍ വി. കൃഷ്ണകുമാര്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ 
ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ 
കാണിച്ച്‌ ടി വീട്ടില്‍ എസ്‌. വനജകുമാരി ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പള്ളിച്ചല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 


ടിയാന്‍ 22-9-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 

വയസ്‌ 
1. എസ്‌. വനജകൂമാരി ഭാര്യ 60 
2, ലക്ഷ്മി, കെ. വി. മകള്‍ 38 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകുല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (ഒപ്പ) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 





Thiruvananthapuram Taluk 
പരസ്യം 


() 


നമ്പര്‍ ജിദ3-35489/2020. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
സുലോചന എസ്‌. നായര്‍, T.C. 28/108 കരയോഗം ലെയിന്‍, 
കൈതമുക്ക്‌ എന്നവര്‍ 20-4-2000-90 തീയതി മരണ 
പ്പെട്ടതായും ബാങ്ക്‌, മറ്റ്‌ ആവശ്യങ്ങള്‍ക്കായി ഒരു അവകാശ സര്‍ട്ടി 
ഫിക്കറ്റിനായി പരേതയുടെ മകള്‍ ലത, എം. എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വഞ്ചിയൂര്‍ വില്ലേ ജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗീത, എം. എസ്‌. മകള്‍ 60 

2 ജയമോഹന്‍ നായര്‍ മകന്‍ 58 

3 ലത, എം. എസ്‌. മകള്‍ 55 


മേല്‍ പരാമര്‍ശിച്ചിട്ടുളളവരാണ്‌ പരേതയുടെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


904 KERALA GAZETTE 


[Parr 111 





(2) 


നമ്പര്‍ 2813-29966 /2020. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
വസന്ത അമ്മ, ജെ., T.C. 82/5939, KRAD-24 കുന്നുംപുറം 
൮൧.൧. എന്നവര്‍ 3-4-2020-00 തീയതി മരണപ്പെട്ടതായും ബാജ്‌, 
മറ്റ്‌ ആവശ്ൃത്തിനുവേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകള്‍ രാഖിത റാണി സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ വഞ്ചിയൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 


താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വി. എസ്‌. രാജ്കുമാര്‍ മകന്‍ 52 

2 രാഖിത റാണി, വി. എസ്‌. മകള്‍ 50 

3 രാജീവ്‌ കുമാര്‍ മകന്‍ 48 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ജി3-28434//2020. 2020 നവംബര്‍ 17. 


തിരുവനന്തപുരം താലൂക്കില്‍ ആറ്റിരപ വില്ലേജില്‍ 
പി. നാസര്‍, പുതുവല്‍പുത്തന്‍ വീട്‌, സ്റ്റേഷന്‍കടവ്‌, 
പള്ളിത്തുറ വാര്‍ഡ്‌ എന്നയാള്‍ 2-8-2020-90 തീയതി 
മരണപ്പെട്ടതായും ബാങ്ക, മറ്റ്‌ ആവശ്ൃങ്ങള്‍ക്കുവേണ്ടി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
ഭാര്യ ഹൈയറുന്നിസ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ആറ്റിപ്ര 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 5 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഹൈയറുന്നിസ ഭാര്യ 38 

2 അല്‍ഫിയ, എച്ച്‌. എന്‍. മകള്‍ 16 

3 മുസാഫിര്‍, എച്ച്‌. എന്‍. മകന്‍ 14 

4 അഫ്ന, എച്ച്‌, എന്‍. മകള്‍ 6 

5 ആരിഫ, എസ്‌. മാതാവ്‌ 64. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാവകാ 
ശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്ന 
തില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ al@dd So 
ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ജി2-30956 /2020. 2020 ഡിസംബര്‍ 24. 


തിരുവനന്തപുരം താലൂക്കില്‍ പട്ടം വില്ലേജില്‍ 
സന്തോഷ്‌ ഭവന്‍, റ്റി. സി. 17/1949, ജി. ആര്‍. എ. 115, 
ഗൌരീശപട്ടം, പട്ടം പി. ഒ. എന്ന വിലാസത്തില്‍ 
കെ. ബാലകൃഷ്ണന്‍ എന്നയാള്‍ 12-1-2019-90 തീയതി 
മരണപ്പെട്ടതായും ബാങ്കിലും നിയമാനുസൃതമായ മറ്റാവശൃ 
ങ്ങള്‍ക്കും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ അമ്മു ലളിത സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
പട്ടം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ള 


തെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമ്മു ലളിത, ഭാര്യ 74 


റി. സി. 17/1949, 
Oo 


ജി. ആര്‍. എ. 115, 
സന്തോഷ്‌ ഭവന്‍ 


ഗൌരീശപട്ടം 
2 ഗിരിജ, എല്‍. മകള്‍ 56 
3 സന്തോഷ്കുമാര്‍ നായര്‍ മകന്‍ 54 
4 ശോഭാ റാണി മകള്‍ 62 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


ഹാജ രാക്കേണ്ടതാണ്‌. 


നമ്പര്‍ ജി-28615/2019. 2020 ഡിസംബര്‍ 24. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
പേട്ട്‌ പി. ഒ., കണ്ണമ്മൂല, പട്ടാണിലെയിന്‍, റ്റി. സി. 76/ 1345-ല്‍ 
രവീരന്ദന്‍, ജി. എന്നയാള്‍ 18-7-2020-90 തീയതി മരണ 
പ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ഉഷ, സി. എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കടകംപള്ളി 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 


വില്ലേജാഫീസര്‍ 


അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള തെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ഉഷ, സി. എസ്‌., ഭാര്യ 68 
റ്റി. സി. 30/1885, 
പട്ടാണിലെയിന്‍, 
കണ്ണമ്മൂല, 


പേട്ട്‌ പി. ഒ. 
2 രാഹുല്‍, ആര്‍. മകന്‍ 40 


3 ഡീന്‍ രവി 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


905 





മേല്‍ alOIABWMaflS}BB Ae പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


കാലാവധി കഴിഞ്ഞോ തപാല്‍ 


നമ്പര്‍ ജി2-29797/2020. 2020 ഡിസംബര്‍ 10. 


തിരുവനന്തപുരം താലൂക്കില്‍ ശാസ്തമംഗലം വില്ലേജില്‍ 
കൃഷ്ണഗാഥ, റ്റി.സി. 42/1123(1), സി. ആര്‍. എ. 147, ചാടിയറ, 
പൂജപ്പുര പി. ഒ. എന്ന വിലാസത്തില്‍ ബി. സോമശേഖരന്‍ നായര്‍ 
എന്നയാള്‍ 6-9-2020-90 തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റാവശുങ്ങള്‍ക്കും 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ശ്യാമള 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ശാസ്തമംഗലം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


അവകാശ 


ക്രമ പേര്‍ 


നമ്പര്‍ 


പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 


1 ശ്യാമള, 
റ്റി. സി. 42/341, 
ററി. സി. 42/1123(1) 
ചാടിയറ, 
കൃഷ്ണഗാഥ, 
സി. ആര്‍. 147, 
പൂജപ്പുര പി. ഒ 


ഭാര്യ 59 


2 ശ്രീലക്ഷ്മി, എസ്‌. എസ്‌. മകള്‍ 36 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


കാലാവധി കഴിഞ്ഞോ തപാല്‍ 


നമ്പര്‍ ജി4-31392/2020. 2020 ഡിസംബര്‍ 22. 


തിരുവനന്തപുരം താലൂക്കില്‍ നേമം വില്ലേജില്‍ 
അഴിമുഖത്ത്‌ ANS, കരുമം പി. ഒ. എന്ന വിലാസത്തില്‍ 
അജിത്ത്‌ കുമാര്‍, എന്‍. കെ. എന്നയാള്‍ 11-10-2020-ാം തീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി 
ഹാജരാക്കാന്‍ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരയ രജനി ദേവി, എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ നേമം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രജനി ദേവി, എസ്‌. ഭാര്യ 56 

2 അതുല്‍ ദത്ത്‌, എ. ആര്‍. മകന്‍ 28 

3 അളകാ ദത്ത്‌. എ. ആര്‍. മകള്‍ 26 

4 അലീനാ ദത്ത്‌, എ. ആര്‍. ” 25 


Gaz. No. 6/2021/DTP (CLR). 


47 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ജി2-27197/2020. 2020 നവംബര്‍ 25. 


തിരുവനന്തപുരം താലൂക്കില്‍ പേട്ട വില്ലേജില്‍ 
ഇ.എന്‍.ആര്‍.എ. 98, ജയഗ്ശീ,ഈഞ്ചയ്ക്കല്‍, 
വള്ളക്കടവ്‌ പി. ഒ. എന്ന വിലാസത്തില്‍ ഡി. കമലാദേവി അമ്മ 
എന്നവര്‍ 27-12-2018-90 തീയതി മരണപ്പെട്ടതായും നിയമാനുസ്ൃ 
തമായ വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ ഡോ. ജയശ്രീ, പി. കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കുടപ്പനകുന്ന്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 ഡോ. ജയശ്രീ, പി. കെ.., മകള്‍ 46 
ഹരിശ്രീ, 
എസ്‌. ആര്‍. എ. എ. 20 
പേരാപ്പൂര്‍, 
മുക്കോലയ്ക്കല്‍ പി. ഒ. 
2 WMI, പി. കെ. [ഴി 41 


മേല്‍ പരാമര്‍ശിച്ചിട്ടുളളവരാണ്‌ പരേതയുടെ അനന്തരാവ 
കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ജിദ3-33702/2020. 2020 ഡിസംബര്‍ 24. 


തിരുവനന്തപുരം താലൂക്കില്‍ വഞ്ചിയൂര്‍ വില്ലേജില്‍ 
കെ. കൃഷ്ണമ്മ, റ്റി. സി. 31/300 കല്‍പകശേരി ഹസ്‌, 
P.R.A. No. 48 പേട്ട എന്നവര്‍ 10-11-2006-90 തീയതി 
മരണപ്പെട്ടതായും ബാങ്ക്‌ മറ്റാവശ്ൃങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ 
പ്രസാദ്‌, ബി. കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വഞ്ചിയുര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
14 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 











ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

(1) (2) (3) (4) 

1 പ്രസാദ്‌, ബി. കെ. മകന്‍ 55 

2 കെ. ലീലാദാസ്‌ മകള്‍ 69 

3 ഉഷ, കെ. [ഴി 67 

4 ഇന്ദിരാബാബു [ഴി 66 

5 ജയശ്രീ, കെ. ബി. 5 59 





KERALA GAZETTE 


[Parr 111 








(2) (4) 





6 കെ. ഗീത മകള്‍ 58 
7 ശോഭ, ബി. കെ. [ഴി 56 
8 സന്തോഷ്‌ കുമാര്‍ മകന്‍ 54 
9 സിജി, ബി. കെ. 5 49 
10 വസന്ത മരണപ്പെട്ട മകന്‍ മരുമകള്‍ 61 

മോഹനന്റെ ഭാരൃ 
11 സരിത്ത്‌ മരണപ്പെട്ട മകന്‍ 

മോഹനന്റെ മകന്‍ 

12 സരിത, സി. [ഴി മകള്‍ 
13 പ്രകാശ്‌ മകന്‍ 60 
14 കാര്‍ത്തിക ആര്‍. സലിം മരണപ്പെട്ട 


മകള്‍ രമയുടെ മകള്‍ 26 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ e216-34086/2020. 2021 ജനുവരി 5. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുവല്ലം വില്ലേജില്‍ 
ഞാറ്റടിയില്‍ വീട്‌, നെടുമം, കോവളം പി. ഒ., സുധാകരന്‍, കെ. 
എന്നയാള്‍ 6-6-2019-00 തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ സുജാത, ബി. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
തിരുവല്ലം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയ 
തില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുജാത, ബി. ഭാര്യ 55 

2 വിദ്യ, എസ്‌. എസ്‌. മകള്‍ 26 

3 അച്ചു, എസ്‌. എസ്‌. മകന്‍ 24 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ ജി2-29935/2020. 2020 ഡിസംബര്‍ 9. 


തിരുവനന്തപുരം താലൂക്കില്‍ മണക്കാട്‌ വില്ലേജില്‍ 
എസ്‌.എസ്‌. ഭവന്‍, വിവേകാനന്ദന്‍ ലെയിന്‍, നെടുങ്കാട്‌, 
കരമന പി. ഒ.തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ 
മുരുഗന്‍, റ്റി. എന്നയാള്‍ 18-4-2020-00 തീയതി മരണപ്പെട്ടതായും 
നിയമാനുസൃതമായ വവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ 
ഭാരൃ എം. രാജേശ്വരി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
മണക്കാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


48 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 എം. രാജേശ്വരി, ഭാര്യ 44 
റി. സി. 54/1491, 
ന. 
എസ്‌.എസ്‌. ഭവന്‍, 
നെടുമം, കരമന പി. ഒ. 
2 ആര്‍. ശ്രുതി മകള്‍ 17 
3 ആര്‍. സുമി [ഴി 10 
4 രത്നം മാതാവ്‌ 70 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ ജി4-30486/2020. 2020 ഡിസംബര്‍ 10. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുമല വില്ലേജില്‍ 
റ്റി. സി. 17/1424,ന്യൂ 42/2735, OH}, പൂജപ്പുര പി. ഒ. എന്ന 
വിലാസത്തില്‍, ബി. ശ്യാമള ദേവി എന്നവര്‍ 12-10-2020-00 തീയതി 
മരണപ്പെട്ടതായും, വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ വേണ്ടി 
ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതയുടെ മകന്‍ ശ്രീകാന്ത്‌, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയി 
ന്മേല്‍ തിരുമല വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന 


ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ശ്രീകാന്ത്‌, എസ്‌. മകന്‍ 65 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളയാളാണ്‌ പരേതയുടെ അനന്തരാ 
വകാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ജി2-25073/2020. 2021 ജനുവരി 4, 


തിരുവനന്തപുരം താലൂക്കില്‍ പട്ടം വില്ലേജില്‍ 
Ql. സി. 16/1443, ച്ര്ര ഭവനം, ഗാരീശപട്ടം , പട്ടം പി. ഒ.., 
തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ ആര്‍. ബാലച്ര്ദ്രന്‍ 
എന്നയാള്‍ 13-2-2020-90 തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റാവശ്യങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ സുമംഗല സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ പട്ടം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 





9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 907 
(oa പേര്‍ പരേതനുമായുള്ള വയസ്‌ ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 
1 അനീഷാ അഹമ്മദ്‌ മകള്‍ 49 
1 സുമംഗല, ഭാര്യ 69 v 
2 ബിനു അഹമ്മദ്‌ മകന്‍ 46 
ച്ര്ര ഭവന്‍, ച ലു 
3 എം. ഇ. അഹമ്മദ്‌ നൂഹു ഭര്‍ത്താവ്‌ 75 
ജി. ആര്‍. എ.-180, 
ഗാരീശപട്ടം, മേല്‍ പരാമര്‍ശിച്ചിട്ടുളളവരാണ്‌ പരേതയുടെ അനന്തരാവ 
പട്ടം പി. ഒ. കാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
> പ്രീതാ ചന്ദ്രന്‍, പി. മരുമകള്‍ 44 കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
3 പാര്‍വ്ൃതി, പി. ചെറുമകള്‍ 6 രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(14) 


നമ്പര്‍ ജി3-30030/2020. 2021 ജനുവരി 1. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉള്ളൂര്‍ വില്ലേജില്‍ 
ജോളിജോഷ്വ, ടി. സി. 13/1490 (ന)കളിയന്‍ത്താനം 
മണ്ണന്തല പി. ഒ., എന്നവര്‍ 20-7-2020-90 തീയതി 
മരണ പ്പെട്ടതായും ബാങ്കു, മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ കെ. വി. ജോഷ്ച സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ഉള്ളൂര്‍ 
നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 


വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നീന ജോഷ്വ മകള്‍ 52 

2 റ്റീന ജോഷ്ച [ഴി 49 

3 ഷീന സാജി - 48 

4 കെ. വി. ജോഷ്ച ഭര്‍ത്താവ്‌ 88 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ജി3-33460/2020. 2020 ഡിസംബര്‍ 31. 


തിരുവനന്തപുരം താലൂക്കില്‍ മുട്ടത്തറ വില്ലേജില്‍ 
സുൂലൈഹ, എല്‍., ദാറുല്‍ ഹന്നാന്‍, ടി. സി. 41/2577 (2), 
എം.എല്‍.എ. റോഡ്‌, മണക്കാട്‌ പി. ഒ., എന്നവര്‍ 1-9-2020-90 
തീയതി മരണപ്പെട്ടതായും ബാങ്ക്‌, മറ്റാവശ്യങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ 
മകള്‍ അനീഷാ അഹമ്മദ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
മൂട്ടത്തറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയ 
തില്‍ പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


49 


ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(൫) 


നമ്പര്‍ ജി2-19968/2020. 2020 ഡിസംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ മേനംകുളം വില്ലേജില്‍ 
കരിഞ്ഞവയല്‍ പുരയിടം, മേനംകുളം, കഴക്കൂട്ടം പി. ഒ. 
തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ അമല്‍ദാസ്‌ എന്നയാള്‍ 
28-11-2019-00 തീയതി മരണപ്പെട്ടതായും നിയമാനുസൃതമായ 
വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ബിയാദ്രിസ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ മേനംകുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബിയാട്രിസ്‌, ഭാര്യ 67 
കരിഞ്ഞവയല്‍പുരയിടം, 
മേനംകുളം, കഴക്കൂട്ടം പി. ഒ. 
2 സംഗീത്‌, എ. മകന്‍ 44 
3 രാജേഷ്‌, എ. ” 43 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ ജി2-32224/2020. 2020 ഡിസംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ മണക്കാട്‌ വില്ലേജില്‍ 
നിയര്‍ ടി. സി. 50/364, പോങ്ങാറ വീട്‌, കാലടി, കരമന, 
തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ എം. മുരളീധരന്‍ 
എന്നയാള്‍ 20-12-2007-ാം തീയതി മരണപ്പെട്ടതായും ബാങ്കിലും, 
നിയമാനുസൃതമായ മറ്റ്‌ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ വത്സല 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ മണക്കാട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 വത്സല ഭാര്യ 64 
2 ഷ്വീജ മകള്‍ 47 
3 ഷിബ ss 43 
4 ഷൈനി 35 


2 


908 


KERALA GAZETTE 


[Parr 111 





മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ ജി-22155/2019. 2021 ജനുവരി 5. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
ടൈറ്റസ്‌ കോട്ടേജ്‌, ടി. സി. 78/329, കണ്ണാന്തുറ, 
തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ ജെസി ക്ലീറ്റസ്‌ 
എന്നവര്‍ 16-1-2015-90 തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ മകന്‍ ജോസ്‌ ക്ലീറ്റസ്‌ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്മേല്‍ കടകംപള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണ്‌ ഉള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ക്ടെറിന്‍ Blom മകന്‍ 4 
6D 6p 0 
2 ജോസ്‌ ക്ലീറ്റസ്‌ [ഴി 38 
3 റെനു ക്ലീറ്റസ്‌ ം 30 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ e216-33566/2020. 2021 ജനുവരി 19. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
ബീച്ച്‌ പി.ഒ., ആള്‍സെയിന്‍സ്‌, ASRA-115-08 ഇസബെല്‍, സി. 
എന്നവര്‍ 6-1-2015-90 തീയതി മരണപ്പെട്ടതായും വിവിധ ആ 
വശ്യങ്ങള്‍ ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ഡേവിഡ്‌, എ. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ കടകംപള്ളി വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഡേവിഡ്‌, ag). ഭര്‍ത്താവ്‌ 70 
Ql. സി. 32/1181(1) 
ആള്‍സെയിന്‍സ്‌ 
കോളേജിന്‌ സമീപം, 
ശംഖുമുഖം, ബീച്ച്‌ പി. ഒ. 
2 അലോഷ്യസ്‌, ഡി. മകന്‍ 46 
3 ഇഗ്നേഷ്യസ്‌, ഡി. 4 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


50 


(20) 


നമ്പര്‍ ജിദ3-30002/2020. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം താലൂക്കില്‍ അണ്ടൂര്‍ക്കോണം വില്ലേജില്‍ 
സുനില്‍കുമാര്‍, പള്ളിവിളാകത്ത്‌ വീട്‌, തിരുവള്ളൂര്‍, കീഴാവൂര്‍ പി. ഒ. 
എന്നയാള്‍ 25-9-2020-90 തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ (ശ്രീജ, എം. എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അണ്ടൂര്‍ക്കോണം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 ശാന്തമ്മ, ടി. മാതാവ്‌ 65 

2 ശ്രീജ, എം. എസ്‌. ഭാര്യ 39 

3 ശ്രുതി എസ്‌. നായര്‍ മകള്‍ 19 

4 സന്ദീപ്‌ എസ്‌. നായര്‍ മകന്‍ 15 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ ജി6-29069/2020. 2020 ഡിസംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
മണികണ് ഥേശ്വരം പി. ഒ., മേലത്ത്്‌മേലെ, സുജിത്ത്‌ 
ഭവനില്‍ ശ്രീമതി, പി. എന്നവര്‍ 28-9-2020ാംതീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകള്‍ 
ശ്രീകല, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പേരൂര്‍ക്കട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന ഒരാളാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ശ്രീകല, എസ്‌.., മകള്‍ 49 


സുജിത്ത്‌ ഭവന്‍, 
മേലത്തുമേലെ, 
മണികണ്ഠേശ്വരം പി. ഒ. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(22) 


നമ്പര്‍ ജി6-26510/2020. 2020 നവംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
മെഡിക്കല്‍ കോളേജ്‌ പി. ഒ., പ്രശാന്ത്‌ നഗര്‍, റ്റി. സി. 6/2387, 
ഹൌസ്‌ നമ്പര്‍ 514-63 വി. സത്ൃഭാമ എന്നവര്‍ 11-7-2020-90 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്ുങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ ഡോ. ഗോപാലകൃഷ്ണ കാരണവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ചെറുവയ്ക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശിയായി 
താഴെ പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


909 





Gal പരേതയുമായുള്ള വയസ്‌, 
ബന്ധം 
ഡോ. ഗോപാലകൃഷ്ണ കാരണവര്‍ ഭര്‍ത്താവ്‌ 83 


റ്റി. സി. 6/2387, ഹസ്‌ 
നമ്പര്‍ 514, പ്രശാന്ത്നഗര്‍ 
മെഡിക്കല്‍ കോളേജ്‌ പി. ഒ. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളയാളാണ്‌ പരേതയുടെ അനന്തരാവ 
കാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസുപ്പെ ടുത്തി 30 ദിവ സത്തിനുള്ളില്‍ 
രേഖാമൂലം ചെറൂുവയ്ക്കല്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(23) 


നമ്പര്‍ ജി2-20085/2020. 2020 ഡിസംബര്‍ 21. 


തിരുവനന്തപുരം താലൂക്കില്‍ പട്ടം വില്ലേജില്‍ 
ദേവി നിവാസ്‌, ബി-19, പിള്ളവീട നഗര്‍, കേശദാസപുരം, പട്ടം പി. ഒ. 
എന്ന വിലാസത്തില്‍ കെ. സുരേരന്ദരന്‍ നായര്‍ എന്നയാള്‍ 
18-3-2020-00 തീയതി മരണപ്പെട്ടതായും ബാങ്കിലും നിയമാനു 
സൃതമായ മറ്റാവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ സുഭദ്ര സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ പട്ടം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുഭ്ര്ര, ഭാര്യ 69 
ദേവി നിവാസ്‌, 
ബി-19, പിള്ളവീട്‌ നഗര്‍, 
കേശവദാസപുരം, 
algo പി. ഒ. 
2 ശാലിനി, എസ്‌. എസ്‌. മകള്‍ 45 
3 മാലിനി 40 


മമ 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(24) 


നമ്പര്‍ ജി-29800/2020. 2020 ഡിസംബര്‍ 31 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
ചാക്ക പി. ഒ. ആലുംമൂട്ടില്‍ കരിവീട്ടില്‍ ബി. ചെല്ലമ്മ എന്നവര്‍ 
29-5-2005-90 തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
മകള്‍ രമ, സി. 
വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ കടകംപള്ളി 


പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു. 


Gaz. No. 6/2021/DTP (CLR). 


ടി 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ച്ര്രിക, സി. മകള്‍ 63 

2 രമ, സി. 60 


2 


Ql. സി. 31/269 (1) 
ആലുംമൂട്ടില്‍ കരിവീട്‌, 
ചാക്ക, 

പേട്ട പി. ഒ. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(25) 


നമ്പര്‍ ജി2-33586/2020. 2021 ജനുവരി 4, 


തിരുവനന്തപുരം താലൂക്കില്‍ പേട്ട വില്ലേജില്‍ 
റ്റി.സി-/ 1883 (1) അഴിവിളാകം ഹൌസ്‌, വലിയതുറ, വള്ളക്കടവ്‌ 
പി.ഒ., തിരുവനന്തപുരം എന്ന വിലാസത്തില്‍ ജോണ്‍ ബോസ്കോ 
എന്നയാള്‍ 21-11-2017-00 തീയതി മരണപ്പെട്ടതായും ബാങ്കിലും 
നിയമാനുസൃതമായ മറ്റാവശ്യങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാരൃ അമല ബോസ്‌കോ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പേട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ള തെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അമല ബോസ്കോ, ഭാര്യ 59 
റി.സി-78/1883-1, 
Oo 
അഴിവിളാകം ഹാസ്‌, 
വലിയതുറ, വള്ളക്കടവ്‌ 
2 അജിത്‌ ബോസ്കോ, ബി. മകന്‍ 33 
3 അജില്‍ ബോസ്കോ ം 30 
4 അജില ബോസ്‌കോ മകള്‍ 28 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(26) 


നമ്പര്‍ ജി6-31205/2020. 2021 ജനുവരി 19. 


തിരുവനന്തപുരം താലൂക്കില്‍ തൈക്കാട്‌ വില്ലേജില്‍ 
തൈക്കാട്‌ പി.ഒ., ലെനിന്‍ നഗര്‍, റ്റി.സി-14/1124(4), തൃക്കേട്ട 
നിവാസില്‍ എസ്‌. വിജയന്‍ എന്നയാള്‍ 8-5-2016-90 തീയതി 
മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ മകന്‍ 
രതീഷ്‌, വി. എസ്‌., സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ തൈക്കാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


910 


KERALA GAZETTE 


[Parr 111 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുകുമാരി, ജെ. ഭാര്യ 63 
2 രതീഷ്‌, വി. എസ്‌.., മകന്‍ 39 
Qlawl-14/1124(4), 27/1948, 
തൃക്കേട്ട നിവാസ്‌, 
ലെനിന്‍ നഗര്‍, പാളയം, 
തൈക്കാട്‌ പി.ഒ. 
3 രേഖ, വി. എസ്‌. മകള്‍ 38 
4 രാജീവ്‌, വി. എസ്‌. മകന്‍ 36 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(27) 


നമ്പര്‍ ജിദ-5490/2021. 2021 ജനുവരി 19. 


തിരുവനന്തപുരം താലൂക്കില്‍ അയിരൂപ്പാറ വില്ലേജില്‍ 
കൃഷ്ണപിള്ള, മഠത്തുവിളാകത്തു വീട്‌, ഉതിയറമൂല, 
കാട്ടായിക്കോണം പി. ഒ., എന്നയാള്‍ 26-5-1968-00 തീയതി 
മരണപ്പെട്ടതായും ബാങ്ക മറ്റാവശൃങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ മകന്‍ 
രാജന്‍ നായര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അയിരൂപ്പാറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 15 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജന്‍ നായര്‍ മകന്‍ 68 
2 ശാന്തമ്മ മകള്‍ 70 
3 മാധവന്‍ നായര്‍ മകന്‍ 74 
4 വസന്തകുമാരി മരണപ്പെട്ട മകന്‍ 

വിക്രമന്‍ നായരുടെ ഭാര്യ 71 
5 വിനോദ്കുമാര്‍ ss മകന്‍ 52 


6 അജയകുമാര്‍ 50 


7 അനില്‍കുമാര്‍ 48 
8 ഇന്ദിര അമ്മ മരണപ്പെട്ട മകന്‍ 


അപ്പുക്കുട്ടന്‍ നായരുടെ ഭാര്യ 76 


9 അജയകുമാര്‍ - മകന്‍ 47 
10 ഇന്ദുചന്ദ്ര - മകള്‍ 46 
11 ശശികല 


ഓമന അമ്മ മരണപ്പെട്ട മകന്‍ 


ബാഹുലേയന്‍ നായരുടെ ഭാര്യ 63 


13 ഷിബുകുമാര്‍ » മകന്‍ 43 
14 മഞ്ജു 1 മകള്‍ 39 
15 മായ 37 


മമ 2 


52 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(28) 


നമ്പര്‍ ജിദ-35877/2020. 2021 ജനുവരി 19. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉള്ളൂര്‍ വില്ലേജില്‍ 
എല്‍. കാര്‍ത്ത്യായനി അമ്മ, ചെറിയകുന്നത്തു വീട, മോസ്ക്‌ 
ലെയിന്‍, ഉള്ളൂര്‍ എന്നവര്‍ 10-10-1985-90 തീയതി മരണപ്പെട്ട 
തായും ബാങ്ക്‌; മറ്റാവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ പാറുക്കുട്ടി അമ്മ, കെ., 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഉള്ളൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 10 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാറുക്കുട്ടി അമ്മ മകള്‍ 91 


2 രാമച്ര്ദ്രന്‍ നായര്‍ മരണപ്പെട്ട മകള്‍ 


ഭാരതി അമ്മയുടെ മകന്‍ 73 


3 ബേബി സരോജം മകള്‍ 70 


മമ 


4 ഗോപകുമാര്‍ മരണപ്പെട്ട മകന്‍ 


സുകുമാരന്‍ നായരുടെ മകന്‍ 64 


5 സി. എസ്‌. വേണുഗോപാല്‍ 61 


മാ 2 


6 വിജയലക്ഷ്മി അമ്മ മകള്‍ 59 
7 ഗീതകുമാരി i ss 56 
8 ഗണേശന്‍ നായര്‍ മരണപ്പെട്ട മകള്‍ 

രാധമ്മയുടെ മകന്‍ 59 


9 ശ്രീകുമാരന്‍ നായര്‍ 57 


മാ 2 


10 ഹരിശേഖര്‍ 52 


മാ 2 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(29) 


നമ്പര്‍ e2l6-4987 /2021. 2021 ജനുവരി 21. 


തിരുവനന്തപുരം താലൂക്കില്‍ ചെറുവയ്ക്കല്‍ വില്ലേജില്‍ 
മെഡിക്കല്‍ കോളേജ്‌ പി. ഒ., ഉള്ളൂര്‍, നീരാഴി ലൈന്‍ 
NLRA-154, വി.എസ്‌ ഭവനില്‍ വിജു, വി. എസ്‌. എന്നയാള്‍ 
24-12-2020-90 തീയതി മരണപ്പെട്ടതായും പരേതന്റെ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ പിതാവ്‌ 
എ. വിജയന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ചെറുവയ്ക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


911 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദീപ, ജെ. എസ്‌. ഭാര്യ 34 
2 ശ്രേയ, ഡി. വി. മകള്‍ 12 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(30) 


നമ്പര്‍ ജി4-34857/2020. 2021 ജനുവരി 10. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുമല വില്ലേജില്‍ റ്റി.സി. 
37/530, TRA-178, ലക്ഷ്മി നഗര്‍ ലെയിന്‍, തിരുമല പി.ഒ. എന്ന 
മേല്‍വിലാസത്തില്‍ ടി. പത്മനാഭന്‍ നായര്‍ എന്നയാള്‍ 
24-10-2020-ാ൦ തീയതി മരണനപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കാന്‍ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ശ്രീകല, വി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍ മേല്‍ തിരുമല വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 


താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീകല, വി. ഭാര്യ 61 
2 അരൂണ്‍ താനുപിള്ള 
പത്മനാഭന്‍ നായര്‍ മകന്‍ 36 
3 അരവിന്‌, റ്റി. പി. 3 34 
4 അര്‍ജുന്‍, റ്റി. പി. 55 31 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(31) 


നമ്പര്‍ ജി3-30832/2020. 2021 ജനുവരി 13. 


തിരുവനന്തപുരം താലൂക്കില്‍ ഉള്ളൂര്‍ വില്ലേജില്‍ 
ല്ലില്ലിക്കുട്ടി കെ. വര്‍ഗീസ്‌, ബഥേല്‍ ഹൌസ്‌, മോസ്‌ക്‌ ലൈന്‍, 
TC 13/208, ഹൌസ്‌ നമ്പര്‍ 541, കേശവദാസപുരം, പട്ടം പി.ഒ., 
എന്നവര്‍ 9-8-2020-90 തീയതി മരണപ്പെട്ടതായും ബാങ്ക, 
മറ്റാവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ മകന്‍ സൂഭാഷ്‌ ജോണ്‍ മാത്യൂ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഉള്ളൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ള തെന്നും 
അറിവായിരിക്കൂന്നു. 


53 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുഭാഷ്‌ ജോണ്‍ മാത്യൂ മകന്‍ 57 

2 പ്രതാപ്‌ ജോണ്‍ ം 54 

3 പ്രമോദ്‌ ജോണ്‍ 45 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെ ന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(32) 


നമ്പര്‍ ജി6-30051//2020. 2020 ഡിസംബര്‍ 31. 


തിരുവനന്തപുരം താലൂക്കില്‍ കടകംപള്ളി വില്ലേജില്‍ 
സരസ്വതി @ ഗൌരി എന്നവര്‍ 8-2-1997-ാം തീയതി മരണപ്പെട്ട 
തായും വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ മകന്‍ മോഹനദാസ്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ കടകംപള്ളി വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 5 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മോഹനദാസ്‌, മകന്‍ 70 
Ql.avl-91/748 (2), 
പ്ലാവിളാകത്ത്‌ വീട, 
വെണ്‍പാലവട്ടം, 
ആനയറ പി.ഒ. 
2 ച്ചര്ര്രിക മകള്‍ 63 
3 വിനോദ്‌ മരണപ്പെട്ട മകന്‍ 
തുളസീധരന്റെ മകന്‍ 4 
4 ബീന 3 മകള്‍ 39 
5 ഷീന 32 


മാ 2 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെ ന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(33) 


നമ്പര്‍ ജി-35493/2020. 2021 ജനുവരി 19. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
റ്റി. സി. 5/2158-3, ശാസ്താ മഹാരാജ ഗാര്‍ഡന്‍സ്‌, കവടിയാര്‍ 
എന്ന വിലാസത്തില്‍ എന്‍. പുരുഷോത്തമന്‍പിള്ള എന്നയാള്‍ 
16-11-2020-ാ൦ തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ ഭാര്യ ശ്യാമളാമണി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പേരൂര്‍ക്കട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


912 KERALA GAZETTE [Parr 111 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്യാമളാമണി, ബി. ആര്‍. ഭാര്യ 73 
2 മനോജ്‌, പി. എസ്‌. മകന്‍ 44. 
3 മിനി, പി. എസ്‌. മകള്‍ 46 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, പ്പ) 
തിരുവനന്തപുരം. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 





നമ്പര്‍ ജി4-21250,/2020. 2021 ജനുവരി 6. 


8-12-2020-90 തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 48 
(വാല്യം 9 പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ 
റവന്യു വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 8445-ല്‍ ക്രമനമ്പര്‍ 6 ആയി 
രപസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസൃത്തില്‍ അപേക്ഷാ 
കക്ഷിയുടെ പിതാവിന്റെ പേര്‌ മാത്രമാണ്‌ ഉള്‍പ്പെട്ടിട്ടുള്ളത്‌. 
എന്നാല്‍ അപേക്ഷാകക്ഷിയുടെ മാതാവിന്റെ പേരുകൂടി 
ഉള്‍പ്പെടുത്തേണ്ടതുണ്ട്‌. അതനുസരിച്ച്‌ അപേക്ഷാകക്ഷിയുടെ 
മാതാവായ “സുഗന്ധി, സി.” (2-4-2020-ല്‍ മരണപ്പെട്ടു-യെ 
കൂടി ഉള്‍പ്പെടുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, പ്പ) 
തിരുവനന്തപുരം. തഹശീല്‍ദാര്‍. 


Nedumangadu Taluk 


പരസ്യം 


() 


നമ്പര്‍ ബിട-9288/2020. 2020 സെപ്റ്റംബര്‍ 30. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ അരുവിക്കര വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ പരമേശ്വരന്‍ എന്നയാളുടെ 
അനന്തരവാകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി മഞ്ച പി. ഒ., കളത്തറ, 
ചിറത്തലയ്ക്കല്‍, കൃഷ്ണ ഭവനില്‍ ചിരതലേഖ, വി. 
ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 27-7-2017-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ചിധ്രലേഖ, വി. ഭാര്യ 43 

2 ഹരികൃഷ്ണ, പി. സി. മകന്‍ 22 


3 ആദിത്യ, സി. പി. 


2 


54 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ച്‌ 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(2) 


നമ്പര്‍ enils-8984/2020. 2020 ഒക്ടോബര്‍ 12. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‍ വില്ലേജില്‍ താമസിച്ച്‌ 
വരവെ അന്തരിച്ചുപോയ ഷാഹുല്‍ ഹമീദ്‌, ഇ. എന്നയാളുടെ 
അനന്തരവാകാശികള്‍ക്ക്‌ ബാങ്ക്‌ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി നെട്ടിറച്ചിറ, കുന്നുംപുറത്തുവീട്ടില്‍ 
കാസിംബീവി ബോധിപ്പിച്ച അപേക്ഷ കരുപ്പൂര്‍ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 13-4-2019-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാ്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കാസിം ബീവി ഭാര്യ 67 

2 നുജും, എസ്‌. മകന്‍ 47 

3 നിസ്സാര്‍, എസ്‌. ” 45 

4 നവാസ്‌, എസ്‌. ” 43 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ 
ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ച്‌ 
കൊള്ളേണ്ടതും അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(3) 


നമ്പര്‍ ബിട-9633/2020. 2020 ഒക്ടോബര്‍ 12. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെല്ലനാട്‌ വില്ലേജില്‍ 
താമസിച്ച്‌ വരവെ അന്തരിച്ചുപോയ മോഹന്‍, എസ്‌. 
എന്നയാളുടെ അനന്തരവാകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വെഞ്ഞാറമൂട്‌, മ്മൈതിനഗര്‍, 
ശ്രീശൈലത്തില്‍ ഷൈല മോഹന്‍ ബോധിപ്പിച്ച അപേക്ഷ 
നെല്ലനാട്‌, വാമനപുരം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 30-6-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാ്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 ഷൈല മോഹന്‍ ഭാര്യ 56 

2 ബിന്‍സി എസ്‌. മോഹന്‍ മകള്‍ 31 

3 എം. എസ്‌. റോഷ്യ » 24 

4 സാവിത്രി മാതാവ്‌ 5 


